© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2742 


( 5 ) 
നമ്പർ ബി3-756 2021 . 

2021 മാർച്ച് 4 . 
നില മ്പൂർ താ ലൂ ക്കിൽ 

ചു ക ത്ത വില്ലേ ജിൽ 
ജോസ് പി . ജേക്കബ് , പിട്ടാപ്പിള്ളിൽ വീട് , ചുങ്കത്തറ പി . ഒ . 
എന്നയാൾ മരിച്ചു പോയെന്നും വിവിധ ആവ ശ്യ ത്തിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
ഭാര്യ സുനി ജോസ് എന്നവർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 4-6-2020 - ന് മരിച്ചുപോയെന്നും പരേതന് മക്കൾ ഇല്ല 
എന്നും പരേതന്റെ അവകാശികളായി നാലുപേർ മാത 
മാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ പരേ തന്റെ 
മ ര ണ ത്തിന് മുമ്പ് 

മര ണ പ്പെട്ടിട്ടുണ്ട് എന്നും 
അറിവായിരിക്കുന്നു . 


( 2 ) 
നമ്പർ ജി1-259212021 . 

2021 മാർച്ച് 1 . 
തിരൂർ താ ലൂ ക്കിൽ കൽ പ ക ഞ്ചേരി വില്ലേജിൽ 
മൊയ്തീൻകുട്ടി , കിഴക്കേ ചാലിൽ ഹൗസ് , കുണ്ടൻപിടാവ് 
എന്നയാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതന്റെ മകൻ അബ്ദുൽ ഹനീഫ , കെ . സി . 
കിഴക്കേ ചാ ലിൽ ഹൗസ് സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 14-8-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 6 ( ആറ് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


തന്ന 


പേര് 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


ബന്ധം 


68 


1 


സുനി ജോസ് 


ഭാര്യ 


48 


68 


2 


സഹോദരി 


54 


65 


3 


റൂബി എബ്രഹാം 
ജേക്കബ് , പി . ജെ . 
തോമസ് ജേക്കബ് 


സഹോദരൻ 


51 


1 കിഴക്കേ ചാലിൽ അബ്ദുൽ സമദ് മകൻ 
2 കുഞ്ഞിപ്പാത്തുമ്മ 

മകൾ 
3 അബ്ദുൾ റഷീദ് 

മകൻ 
4 അബ്ദു റഹിമാൻ 
5 അബ്ദുൽ ഹനീഫ 
6 സുബൈദ , കെ . സി . 

മകൾ 


60 


>> 


4 


50 


>> 


55 


51 


ക്രിസ്ത്യൻ പിൻതുടർച്ചാവകാശ നിയമപ്രകാരം മേൽപ്പറ 
ഞ്ഞവരാണ് പരേതനായ ജോസ് പി . ജേക്കബ് എന്നയാളുടെ 
അവകാശികളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം നിലമ്പൂർ തഹശീൽദാർ 

മുമ്പാകെ 
കേണ്ട താണ് . കാലാവധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ 
വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ള്ള തിന് 


അവ കാശ 


ഹാജരാ 


മേൽപ്പറ ഞ്ഞ വരാണ് പരേതന്റെ അവകാശികളെ ന്നു 

സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
നിലമ്പൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Tirur Taluk 


പരസ്യം 


( 1 ) 
നമ്പർ ജി1-19702021 . 

2021 ഫെബ്രുവരി 11 . 
തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട് വില്ലേജിൽ ജയലത , പി . , 
ഗോപാലം ഹൗസ് , പൂഴിക്കുന്ന് എന്നവർ മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തി നായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ ഹരികൃഷ്ണൻ എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 25-1-2021 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന 2 ( രണ്ട് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


( 3 ) 
നമ്പർ ജി1-25582021 . 

2021 ഫെബ്രുവരി 23 . 
തിരൂർ താലൂക്കിൽ കുറുമ്പത്തൂർ വില്ലേജിൽ അലിഹാജി , 
ആറാട്ടു തൊടി , വെട്ടിച്ചിറ എന്നയാൾ മരിച്ചു പോയെന്നും 
പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ സൈനബ , 
ആറാട്ടു തൊടി ഹൗസ് , പുന്ന ത്തല പി . ഒ . സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 27-12-2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയു 
ന്ന 5 ( അഞ്ച് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


സനബ് 


ഭാര്യ 


61 


2 


പേര് 


കമ 
നമ്പർ 


റത്തീഫത്ത് ശുക്രിയ 
ആറാട്ടുതൊടി 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


മകൾ 


43 


3 


Doel 


40 


1 


ഭർത്താവ് 


58 


4 


മകൻ 


39 


ഉദയഭാനു , കെ . 
ഹരികൃഷ്ണൻ 


ബദറുദ്ദീൻ 
സമീർ 


2 


മകൻ 


28 


5 


36 


ള്ള തിന് 


അവ കാശ 


മേൽപ്പറഞ്ഞ വരാണ് പരേതയുടെ അവകാശികളെന്നു 

അ വ കാശ സർട്ടിഫിക്കറ്റ് കൊടു ക്കുന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറ ഞ്ഞ വരാണ് പരേതന്റെ അവകാശികളെ ന്നു 
ള്ള തിന് 

സർട്ടിഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


148 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2743 


നമ്പർ ജി1-255782021 . 

2021 ഫെബ്രുവരി 23 . 
തിരൂർ താ ലൂ ക്കിൽ കുറു മ്പ ആർ 

വില്ലേ ജിൽ 
മൊയ്തീൻകുട്ടി , വി . എം . , വാഴയിൽ മേലെപ്പുറത്ത് ഹൗസ് , 
പു ന്ന തല 

എന്നയാൾ മരിച്ചു പോയെന്നും പരേ തന്റെ 
അവ കാ ശി ക ളെ സ്ഥാപിച്ചുകിട്ടു ന്ന തി നായി അവ കാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ സുബൈദ , 
വാഴയിൽ ഹൗസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
21-12-2019 -ാം തീയതി മരിച്ചു പോ യെന്നും പരേ തന്റെ 
അവകാശികളായി താഴെ പറയുന്ന 7 ( ഏഴ് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ ജി1-485 2021 . 

2021 ഫെബ്രുവരി 9 . 
തിരൂർ താലൂക്കിൽ കാട്ടിപ്പരുത്തി വില്ലേജിൽ ഏന്തീൻകുട്ടി 
തൊറോപറമ്പിൽ ഹൗസ് , വട്ടപ്പാറ , തൊഴുവാനൂർ എന്നയാൾ 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനായി അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൻ മുഹമ്മദ് ഷാഫി , ടി . പി . , തൊറോപറമ്പിൽ 
ഹൗസ് , തൊഴു വാ നൂർ സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 15-11-2016 -ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 7 ( ഏഴ് ) പേരാണുള്ള 
തെന്നും അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


57 


1 


മകൾ 


63 


2 


2 


മകൻ 


60 


3 


40 


3 


58 


>> 


4 


35 


4 


ബീയ്യുമ്മ , ടി . പി . 
കുട്ടിരായിൻ തൊറോപറമ്പിൽ 
ഇബ്രാഹിം തൊറോപറമ്പിൽ 
ജമീല , ടി . പി . 
ബിരിയകുട്ടി 
സുലൈമാൻ , ടി . പി . 
മുഹമ്മദ് ഷാഫി , ടി . പി . 


മകൾ 


56 


5 


33 


5 


48 


> 


6 


31 


6 


മകൻ 


46 


സുബൈദ 

ഭാര്യ 
സീനത്തുൽ മിസ്തിയ 

മകൾ 

42 
സുഹറ 
ഷാഹുൽ ഹമീദ് 

മകൻ 
ഹസീന , വി . എം . 

മകൾ 
ജസീന , വി . എം . 
മുഹമ്മദ് അൻസാർ 

മകൻ 
മേൽപ്പറഞ്ഞ വരാണ് പരേ തന്റെ അവകാശികളെന്നു 

സർട്ടിഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


7 


25 


7 


44 


ള്ള തിന് 


അവ കാശ 


ള്ള തിന് 


അവ കാശ 


മേൽപ്പറഞ്ഞ വരാണ് പരേ തന്റെ അവകാശികളെ ന്നു 

സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേ ണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 5 ) 
നമ്പർ ജി1-478 2021 . 

2021 ജനുവരി 29 . 
തിരൂർ താലൂക്കിൽ കാട്ടിപ്പരുത്തി വില്ലേജിൽ ബീക്കുട്ടി , 
താറോ പ റ മ്പിൽ ഹൗസ് , വട്ട പ്പാറ എന്ന വർ മരിച്ചു 
പോയെന്നും പത്തേയുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ മുഹ മ്മദ് ഷാഫി , തൊറൊ പ റ മ്പിൽ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 15-11-2012 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 7 ( ഏഴ് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ് പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 


( 7 ) 
നമ്പർ ജി1-7322 2020 . 

2021 ജനുവരി 15 . 
തിരൂർ താലൂക്കിൽ പുറത്തൂർ വില്ലേജിൽ ആയിഷക്കുട്ടി , 
കോച്ചാം പള്ളി ഹൗസ് , പുതുപ്പള്ളി പി . ഒ . എന്നവർ മരിച്ചു 
പോയെന്നും പത്തേയുടെ അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
സഹോദര പുത്രൻ മുഹമ്മദ്കുട്ടി , കോച്ചാം പള്ളി ഹൗസ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 4-8-2006 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 5 ( അഞ്ച് ) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബം 


ബന്ധം 


1 


63 


1 


58 


മുഹമ്മദ്കുട്ടി 
വൈറുന്നീസ , കെ . പി . 


മകൻ 


സഹോദര പുത്രൻ 
സഹോദര പുതി 


2 


60 


2 


46 


3 


58 


3 


റംല 


43 


4 


56 


4 


40 


5 


48 


5 


73 


6 


46 


ബീയ്യുമ്മ , ടി . പി . 

മകൾ 
കുട്ടിരായിൻ തൊറൊപറമ്പിൽ 
ഇബ്രാഹിം തൊറൊപറമ്പിൽ 
ജമീല , ടി . പി . 

മകൾ 
ബിരിയകുട്ടി 
സുലൈമാൻ , ടി . പി . 

മകൻ 
മുഹമ്മദ് ഷാഫി , ടി . പി . 

മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നു 
ള്ള തിന് 

അവ ക  ാ ശ സർട്ടിഫിക്കറ്റ് കൊടു ക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗ മായോ വരുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


7 


44 


സൈഫുന്നീസ 
ഉമ്മാത്തുകുട്ടി 

സഹോദര ഭാര്യ 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നു 
ള്ള തിന് 

അ വ കാശ സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തിരൂർ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


താലുക്കാഫീസ് , 
തിരൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz , No. 1412021 / DTP ( CLR ) . 


149 


